Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th September 2013 
2013 സെപ്റ്റംബർ 10 
19th Bhadra 1935 
1935 ഭാദം 19 


വാല്യം 2 | 


നമ്പർ 


PART III 
Stores Purchase 


Education Department 

ടെണ്ടർ നോട്ടീസ് 


. 


2 0 13 


നമ്പർ സി / 2013 
മേയ് 29. 


- 2013- 14 അദ്ധ്യയന വർഷത്തേക്ക് കുന്നംകുളം സർക്കാർ 
ബധിര വിദ്യാലയത്തിലെ ഹോസ്റ്റലിലേക്ക് ആവശ്യമായ 
( 2013 ജൂൺ 1 മുതൽ 2014 മാർച്ച് 31 വരെ) മികച്ച ഗുണ 
നി ല വാരം പുലർത്തു ന്നതും താഴെ വി വ രി ക്കു ന്ന 
തുമായ സാധനങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും 
എണ്ണ ത്തിലും ഹോസ്റ്റൽ സ്റ്റോറി ലേക്ക് സ്വന്തം 
ചെല വിൽ എത്തിച്ചു തരുവാൻ തയ്യാറുള്ള വ രിൽ നിന്നും 
മുദ്രവെച്ച കവറുകളിൽ ടെണ്ടർ ക്ഷണിച്ചു കൊള്ളുന്നു . 

- ടെണ്ടറുകൾ ഓരോന്നും പ്രത്യേകം കവറുകളിൽ അടക്കം 
ചെയ്ത് സെപ്റ്റം ബർ 24 - ന് മുമ്പായി പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് ബധിര വിദ്യാ ലയം, കുന്നംകുളം എന്ന 
വിലാ സ ത്തിൽ ഏൽപ്പി ക്കേ ണ്ടതും അന്നു തന്നെ പകൽ 
2 മണി വരെ സ്വീകരിക്കുന്നതും ടി ദിവസം തന്നെ 4 മണിക്ക് 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ കവറുകൾ തുറക്കുന്നതും 
ആയിരിക്കും. കവറുകളുടെ പുറത്ത് "കുന്നംകുളം സർക്കാർ 
ബധി ര വി ദ്യാ ല യ ത്തിലെ ഹോസ്റ്റ് ലി ലേക്ക് ആ ഹാ ര 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


ടെണ്ടറിന്റെ ഉറപ്പിലേക്കായി ടെണ്ടർ സമർപ്പിക്കു ന്ന 
തോടൊപ്പം തന്നെ ? 500 (അഞ്ഞൂറു രൂപ മാത്രം) നിരതദ്രവ്യം 
കെട്ടിവെയ്ക്കേണ്ടതും വിജയിക്കുന്ന ടെണ്ടറുകാരന് വിവരത്തിന് 
അറിയിപ്പുകിട്ടുന്ന മുറയ്ക്ക് ടെണ്ടറിന്റെ സുഗമമായ നടത്തിപ്പിന് 
ഉറപ്പു വരുത്തുന്നതിലേക്കായി ? 100 - ന്റെ മുദ്രക്കടലാസിൽ 
ഉടമ്പടി എഴുതി ഒപ്പിടേണ്ടതും പ്രസ്തുത ഉടമ്പടിക്ക് വീഴ്ച 
വരുത്തി സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കഷ്ട 
ന ഷ ങ്ങ ൾ ഉണ്ടാകു ന്ന പക്ഷം ആയ തിന് കരാറുകാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതും ജാമ്യ സംഖ്യയിൽനിന്നും ആയത് 
പിടിച്ചെടുത്ത് നഷ്ടം തീർക്കുന്നതും തികയാതെ വരുന്നപക്ഷം 
നഷം കരാറുകാരനിൽനിന്നും നിയമ പ ര മായി വസൂൽ 
ചെയ്തെടുക്കുന്നതുമാകുന്നു. 

ടെണ്ടർ സംബന്ധമായ ഏതു തർക്കങ്ങൾക്കും അന്തിമ 
തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
മാത്രം നിഷിപ്തമായിരിക്കുന്നതും കൂടുതൽ വിവരങ്ങൾക്ക് 
ആഫീസ് സമയങ്ങളിൽ നേരിട്ട് അന്വേഷിക്കേണ്ടതുമാണ്. 


കമ 
നമ്പർ 


ഇനവിവരം 


അളവ് 


1 കി . ഗ്രാം 


ഉരുളകിഴങ്ങ് 
സവോള 
ബീൻസ് 


ബീറ്റ്റൂട്ട് 
കാബേജ് 


കാരറ്റ് 


തക്കാളി 


കയ്ക്ക 


മത്തങ്ങ 


കുമ്പളങ്ങ 


11 


വെള്ളരിക്ക 


മുരിങ്ങക്ക 


മരച്ചീനി 


I 


ചേന് 


15 


ചെറുപഴം 


റോബസ്റ്റ 


തേനൂപ്പഴം 


കായ 


ഇഞ്ചി 


പച്ചമുളക് 


21 


വേപ്പില 
മല്ലിയില 


22 


23 


വെണ്ടക്കായ 


മാങ്ങ 


25 


നാരങ്ങ 


26 


നെല്ലിക്ക 


27 


കോവക്ക 


പയറ് 


29 


പപ്പടം 


30 


നാളികേരം 


1 എണ്ണം 


31 


കോഴിമുട്ട 


32 


പാൽ 


1 ലിറ്റർ 
1 ലിറ്റർ 


33 


തെര് 


34 


വിറക് 


1 ടൺ 


ഗവ. ബധിര വിദ്യാലയം, 
കുന്നംകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


